Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


11th June 2013 
2013 ജൂൺ 11 
21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


A 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സാംസ്കാരിക വകുപ്പദ്ധ്യക്ഷ കാര്യാലയം 


വിജ്ഞാപനം 
നമ്പർ എ2- 113 / 13/ സാം . വ . 

2013 മേയ് 13. 
2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ 3 -ാം വകുപ്പ് പ്രകാരം ( 2012 ചട്ടം 18 ) സാംസ്കാരിക 
വകുപ്പദ്ധ്യക്ഷ കാര്യാലയത്തിൽനിന്നും നൽകുന്ന സേവനങ്ങൾ, സമയപരിധി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ 
അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 

2012 - ലെ സേവനാവകാശ നിയമം - സാംസ്കാരിക വകുപ്പദ്ധ്യക്ഷ കാര്യാലയം നൽകുന്ന സേവനങ്ങൾ 
കമ സേവനങ്ങൾ 

സമയപരിധി 

ബന്ധപ്പെട്ട ഒന്നാം അപ്പീൽ രണ്ടാം അപ്പീൽ 
നമ്പർ 

( പിശകില്ലാതെ ഉദ്യോഗസ്ഥൻ അധികാരി 

അധികാരി 
പൂർണ്ണമായ 
അപേക്ഷ 

ലഭിച്ചശേഷം) 
ഗ്രാന്റ്-ഇൻ-എയ്ഡ് 10 പ്രവൃത്തി ദിവസം ഡയറക്ടർ 

ഡയറക്ടർ 

ഡയറക്ടർ 
- വിവിധ പുരസ്കാരങ്ങൾ 

10 പ്രവൃത്തി ദിവസം 
കലാകാര പെൻഷൻ 

10 പ്രവൃത്തി ദിവസം 
സാംസ്കാരിക സ്ഥാപനങ്ങളിൽ 15 പ്രവൃത്തി ദിവസം 
നിന്നും വിരമിച്ച ജീവനക്കാരുടെ 
പെൻഷൻ 
അടിയന്തിര ചികിത്സാ 

7 പ്രവൃത്തി ദിവസം - അഡ്മിനിസ്ട്രേറ്റീവ് 
ധനസഹായം 

ഓഫീസർ അക്കൗണ്ട്സ് 

ഓഫീസർ 


അന്തരിച്ച പ്രമുഖ 
കലാകാരൻമാരുടെ 
വിധവകൾക്ക് നൽകുന്ന 
പ്രതിമാസ ധനസഹായം 


10 പ്രവൃത്തി ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് 

ഓഫീസർ അക്കൗണ്ട്സ് 

ഓഫീസർ 


( ഒപ്പ്) 
തിരുവനന്തപുരം. 

ഡയറക്ടർ. 
വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകു ന്നതല്ല . എന്നാൽ, അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 


-- 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ 3 -ാം വകുപ്പ് പ്രകാരം ഓരോ സർക്കാർ വകുപ്പ് മേധാവിയും 
പസ്തുത വകുപ്പ് നൽകുന്ന സേവ ന ങ്ങ ൾ , സമയ പരിധി, ബന്ധ പ്പെട്ട ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ 
അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. അതനുസരിച്ച് സാംസ്കാരിക വകുപ്പദ്ധ്യക്ഷ 
കാര്യാലയത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നു. 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


